196 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. രജി. നമ്പർ 
KL/ TV ( N ) / 12/ 12 - 14 


നശി 


GOVERNO 


കര 


ക്കാർ 


രള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


15th May 2012 
| 2012 മേയ് 15 
25th Vaisakha 1934 
1934 വൈശാഖം 25 


| 20 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Labour Department 


നോട്ടീസ് 


നമ്പർ ഇ - 531/ 2011. 

2012 ഏപ്രിൽ 23. 
കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെരിന്തൽമണ്ണയുടെ 
കീഴിൽ ജോലി നോക്കി വരവെ അപകടമുണ്ടായി 27 -5 - 2011 -ാം 
തീയതി മ ര ണ മ ടഞ്ഞ ശീ . വി . പമചന്ദൻ എന്ന 
തൊഴിലാളിയുടെആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകു 
ന്നതിനായി കെ . എസ്. ഇ . ബി. - 7,58,240 (ഏഴുലക്ഷത്തി 
അമ്പത്തെണ്ണായിരത്തി ഇരുനൂറ്റി നാൽപത് രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്കുമെൻസ് കോമ്പൻസേഷൻ 
ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
മരണമടഞ്ഞ ശ്രീ . പമചന്ദ്രന്റെ ആശ്രിതരായി ( 1) ശ്രീമതി 
സുനിത ( ഭാ ര്യ ) , ( 2 ) നന്ദന ( 3 ) ന യ ന ( മ കൾ) , 
( 4 ) ശ്രീമതി ദേവകി ( വിവാഹ മോചിതയായ സഹോദരി) 
വട്ട പ റ മ്പിൽ ഹൗസ്, അ ര ് പ റ മ്പ് , മാട്ട റ യ് ക്ക ൽ , 
പെരിന്തൽമണ്ണ എന്നിവർ മാത്രമേ ഉള്ളുവെന്ന് പെരിന്തൽമണ്ണ 
അ സി സ് റ്റ ന്റ് ലേബർ ഓ ഫീ സർ അറി യിച്ചിട്ടു ണ്ട് . 
അ പകാ രമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തി 
നകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( 2) 
നമ്പർ ഡബ്ലിയു സിസി- 31 / 2011. 

2012 ഏപ്രിൽ 24. 
- ശ്രീ . ഗോപി, അ യി ലൂ ർ , നെന്മാറ, ചിറ്റൂർ എന്ന 
തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കി വരവെ അപകട 
മുണ്ടായി 5 - 11 - 2010 -ാം തീയതി മരണമടഞ്ഞ രാമചന്ദ്രൻ എന്ന 

തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകു 
- ന്ന തി നാ യി ശീ . ഗോപി, - 2 , 75 , 000 (രണ്ടു ലക്ഷത്തി 
എഴുപഞ്ചായിരം രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
വർക്ക് മെൻസ് കോമ്പൻസേ ഷൻ ആക്ടിലെ 2 ( 1) ( ഡി ) 
വകുപ്പനു സ രിച്ച് നിർ വ ചിച്ച പ്രകാരം മ ര ണ മ ട ഞഞ്ഞ 
ശ്രീ . രാമചന്ദ്രന്റെ ആശ്രിതരായി ( 1) ശ്രീമതി ശിവപ്രിയ (ഭാര്യ ), 
( 2 ) കുമാരി ആദിത്യ ( മെ നർ മകൾ) ( 3 ) ശീ . ശങ്കരൻ 
( പി താ വ് ) ( 4 ) അമ്മു ക്കുട്ടി (മാതാവ്) എടപ്പാടം ഹൗസ്, 
തിരുവാഴിയാട്, അയിലൂർ, നെന്മാറ, ചിറ്റൂർ താലൂക്ക്എന്നിവർ 
മാത്രമേയുള്ളുവെന്ന് നെന്മാറ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 
അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശ 
പ്പെടുന്ന മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം 
ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേ 
ണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയ 
ത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട 
പ രി ഹാ ര ത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


ഡെപ്യൂട്ടി ലേബർ 
കമ്മീഷണറുടെ ഓഫീസ്, 
പാലക്കാട്. 


- ( ഒപ്പ്) 

വർക്ക്മെൻസ് 
കോമ്പൻസേഷൻ കമ്മീഷണർ 
( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


